Reg . No . രജി. നമ്പർ 
KL / TV ( N )/12/2009- 2011 


Government of Kerala 
കേരള സർക്കാർ 

2009 


{ X 





OVERN 


SERALA V 


യ 


- 


MENT OF 
न्याव अवत 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


28th July 2009 
2009 ജൂലൈ 28 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


| 30 


വാല്യം 54 


നമ്പർ 


6th Sravana 1931 
| 1931 ശ്രാവണം 6 


PART III 


Ground Water Department 


ദർഘാസ് പരസ്യം 

നിരതദ്രവ്യം -രൂപ 5,000 . 

ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + എസ്. റ്റി. 
നമ്പർ ജി. ഡബ്ലിയു . കെ ./ 1339 / 2008. 

2009 ജൂ ലൈ 2 . 

പ്രവൃത്തി ചെയ്തു തീർക്കേണ്ട കാലാവധി 10 ദിവസം. 
കേരള ഗവർണ്ണർക്കു വേണ്ടി ജില്ലാ ഓഫീസർ, ഭൂജല 
വകുപ്പ്, കോട്ടയം ജില്ലയിൽ പൊൻകുന്നം ജില്ലാ പഞ്ചായത്ത് 

ദർ ഘാ സു കൾ സ്വീക രിക്കുന്ന അ വ സാന തീയതി 
ഡിവി ഷ നിൽ വിവിധ സ്ഥല ങ്ങ ളിൽ 110 എം . എം . 

4 - 8 - 2009 ഉച്ചകഴിഞ്ഞ് 2.30 വരെയാണ്. അന്നേ ദിവസം 
കുഴൽക്കിണർ കുഴിക്കുന്നതിന് ടി ജോലി ചെയ്ത് പരിചയമുള്ള 

ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് സന്നിഹിതരാകുന്ന ബന്ധപ്പെട്ട കരാറു 
കരാറുകാരിൽനിന്നും മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 

കാരുടെയോ അവരുടെ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് 

ദർഘാസുകൾ തുറക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ 
ആലേഖനം ചെയ്ത മുദ്രവച്ച കവറുകളിൽ, നിരതദ്രവ്യം ജില്ലാ 

കൈമാറുവാൻ പാടുള്ളതല്ല . ദർഘാസ് പ്രമാണങ്ങൾ 4-8- 2009 
ആഫീസറുടെ പേരിൽ ഡി. ഡി. ആയും കേരള സർക്കാരിന്റെ 

ഉച്ചയ്ക്ക് 12 മണിവരെ ആഫീസ് പ്രവർത്തി സമയങ്ങളിൽ 
50 രൂപ വിലയുള്ള മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടിയും 

ദർഘാസ് ഫോറം വില രൊക്കം പണ മായി അടച്ച് 

അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ഡി . ഡി . ചെക്ക്എന്നിവ 
ഉൾപ്പെടെ നൽകേണ്ടതാണ്. 

സ്വീക രിക്കു ന്നതല്ല . കേരള സർക്കാരിന്റെ ദർഘാസുകളെ 
ടെണ്ടർ നമ്പർ - 19/2009 - 10 . 

സംബന്ധിച്ചുള്ളമറ്റെല്ലാ നിബന്ധനകളും ഇതിനും ബാധകമാ 
പ്രവർത്തിയുടെ പേരും അടങ്കൽ തുകയും - കോട്ടയം 

യിരിക്കും. ദർഘാസ് ഫോറത്തിന്റെ വില മടക്കിക്കൊടുക്കുന്നതല്ല. 
ജില്ലയിൽ പൊൻകുന്നം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ 

ദർ ഘാസിനെ സംബ ന്ധിച്ചുള്ള കൂടു തൽ വിവ ര ങ്ങ ൾ 
വിവിധ സ്ഥല ങ്ങ ളിൽ 110 എം . എം . കുഴൽക്കിണർ 

പ്രവർത്തി ദിവസങ്ങളിൽ ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
നിർമ്മിക്കുക, നിർമ്മാണ ശേഷം അടപ്പ് ഉപ യോ ഗിച്ച് 
അടയ്ക്കുക ( മേൽ മണ്ണിനാവശ്യമായ പൈപ്പ് ആഫീസിൽ - ജില്ലാ ആഫീസറുടെ കാര്യാലയം, 

( ഒപ്പ്) 
നിന്നും നൽകുന്നതാണ്) (എണ്ണം- 12 ) - രൂപ 2,00,000. 

കോട്ടയം. 

ജില്ലാ ഓഫീസർ. 


Gaz. No . 30 / 2009/DTP ( GWD ). 


54 


KERALA GAZETTE 


[ PART III 


750 


6 


- 


ദർഘാസ് പരസ്യം 

4. ടെണ്ടർ റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ 
എടുക്കുന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ 

നിക്ഷിപ്തമായിരിക്കും. 
നമ്പർ ഡി . ജി . റ്റി./913 /2009. 

2009 ജൂ ലൈ 7. 

5. ദർഘാസ് തുറക്കുന്ന ദിവസം എന്തെ ങ്കിലും 
കേരള ഗവർണ്ണർക്കുവേണ്ടി ഭൂജല വകുപ്പ്, തൃശ്ശൂർ ജില്ലാ 

കാര ണവശാൽ അവധി ദിവസമാകുകയാണെങ്കിൽ 
ഓഫീസർ താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് പരിചയസമ്പന്നരായ 

തൊട്ടടുത്ത പ്രവൃത്തി ദിവസം മേൽപ്പറഞ്ഞ അതേ 
കരാറുകാരിൽനിന്നും മത്സരാടിസ്ഥാനത്തിലുള്ള പ്രവൃത്തിയുടെ 

സമയത്ത്തന്നെ ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. 
പേരെഴുതി മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ജില്ലാ ആഫീസ്, 
കമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 

ഭൂജല വകുപ്പ്, 
നമ്പർ പേരും അടങ്കൽ തുകയും 

രൂപ് സീതാറാം മിൽ ലെയിൻ, 

- ( ഒപ്പ്) 
7 / 2009- 10 - അവിണിശ്ശേരി ഞവരപറമ്പ് 

പൂങ്കുന്നം പി . ഒ. തൃശ്ശൂർ. 

ജില്ലാ ഓഫീസർ. 
കോളനിയിൽ കുടിവെള്ള പദ്ധതിയുടെ 
അറ്റകുറ്റപ്പണികൾ - രൂപ 30,000 

ദർഘാസ് പരസ്യം 
2 8/2009- 10 - തൃക്കൂർ കള്ളായി കോളനിയിൽ 
മൈക്രോകുടിവെള്ള പദ്ധതി - രൂപ 2,40,000 6 , 000 

നമ്പർ ജി . ഡബ്ലിയു . കെ . കെ . ഡി./എസ് ./ 1488 / 2005. 
3 9 / 2009 -10 -- മാള വനിത ഇൻഡസ്ട്രിയൽ 

2009 ജൂ ലെ 3. 
പ്ലോട്ടിൽ ടി രൂപ 1, 15 ,000 

2 ,875 

കേരള ഗവർണ്ണർക്കു വേണ്ടി ജില്ലാ ഓഫീസർ 
- 10 /2009 - 10 - - പുതുക്കാട് മാട്ടുമലയിൽ ടി - 

ഭൂജല വകുപ്പ്, കോഴിക്കോട്, താഴെപ്പറയുന്ന പ്രവൃത്തിക്ക് 
രൂപ 2,30,000 

5 ,750 

പരിചയ സമ്പന്നരായ കരാറുകാരിൽ/ സ്ഥാപനങ്ങളിൽനിന്നും 
5 11/ 2009 -10 - - പുതുക്കാട് കണ്ണം പുത്തൂർ ടി 

മുദ്രവച്ച മത്സര സ്വഭാ വമുള്ള ദർഘാ സു കൾ ക്ഷണിച്ചു 
രൂപ 2,40,000 

6,000 

കൊള്ളുന്നു . 
12 /2009- 10 - തൃക്കൂർ പഞ്ചായത്തിൽ വിവിധ 

ദർഘാസ് നമ്പർ 1/ 2009- 10 . 
യിടങ്ങളിൽ കുഴൽക്കിണർ നിർമ്മാണം 

പ്രവർത്തിയുടെ പേരും അടങ്കൽ തുകയും കോഴിക്കോട് 
രൂപ 1,27 ,900 

3 ,200 

ജില്ലയിൽ കുന്ദമംഗലം പഞ്ചായത്തിൽ തൂവക്കുന്ന്ഭാഗത്ത് 
ദർ ഘാസ് ഫോറ ത്തിൻറ വില - കമ നമ്പർ 1 - ന് രൂപ രാജീവ് ഗാന്ധി കുടിവെള്ള ദൗത്യം നടപ്പിലാക്കുന്നതിനായി 
300 + വാറ്റ്, ക്രമനമ്പർ 3- നും 6- നും രൂപ 400 + വാറ്റ്, മറ്റുള്ള ഭൂജല വകുപ്പ് നിർമ്മിച്ച് 110 മി. മീ . വ്യാസമുള്ള കുഴൽക്കിണർ 
വയ്ക്ക് രൂപ 500 + വാറ്റ്. 

1. 5 എച്ച്. പി . സബ്. മേഴ്സി ബിൾ പമ്പ് (ISI) ഘടിപ്പിച്ച് 
ദർഘാസ് ഫോറം നൽകി തുടങ്ങുന്ന തീയതിയും 

പ്ലാറ്റ് ഫോം നിർമ്മിച്ച് 5000 ലിറ്റർ പി. വി. സി. വാട്ടർ ടാങ്ക് (ISI) 
സമയവും - 27 - 7 - 2009, 10 മണി മുതൽ. 

സ്ഥാപിച്ച് പൈപ്പ് ലൈൻ ഇട്ട് പദ്ധതി പൂർത്തീകരിക്കുന്ന 

ജോലി - രൂപ 1,25,000 ( ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം 
ദർ ഘാസ് വിൽപ്പ നയുടെ അ വ സാന തീയ തിയും 

മാത്രം) 
സമയവും 4 - 8 - 2009, 12 മണി. 
ദർ ഘാസ് സ്വീ ക രി ക്കുന്ന അ വ സാന തീയതിയും 

നിരതദ്രവ്യം - രൂപ് 3, 150 . 
സമയവും 4 - 8 - 2009, 1 മണി. 

ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + വാറ്റ്. 
- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 4 - 8- 2009 , 
3 മണി. 

പ്രവ്യത്തി ചെയ്തു തീർക്കേണ്ട കാലാവധി 30 ദിവസം. 
-- ജോലി ചെയ്തു തീർക്കേണ്ട കാലാവധി ക്രമനമ്പർ 
1 - ന് 10 - 8 - 2009, കമനമ്പർ 2 - ന് 4 - 9 - 2009 , കമനമ്പർ 3 - ന് 

ടെണ്ടർ ഫോറങ്ങൾ ഭൂജല വകുപ്പിന്റെ കോഴിക്കോട് 
10 - 9 - 2009, ക്രമനമ്പർ 4 - നും 5- നും 25 - 9 - 2009 ക്രമനമ്പർ 6 - ന് 

ജില്ലാ ഓഫീസിൽ നിന്നും 10 - 8 -2009 മുതൽ 12 - 8- 2009 പകൽ 
14 - 8 - 2009. 

1 മണി വരെ ലഭി ക്കു ന്ന താ ണ് . മുദ്രവച്ച് ദർഘാ സു കൾ 
മറ്റു വ്യവസ്ഥകൾ 

ലഭിക്കേണ്ട അവസാന തീയതി 12 - 8 - 2009 വൈകുന്നേരം 
1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂജലവകുപ്പ്, - 3 മണി. ദർഘാസുകൾ അന്നേ ദിവസം വൈകുന്നേരം 3.30 - ന് 
സീതാറാം മിൽ ലെയിൻ, പൂങ്കുന്നം പി . ഒ ., 

ഹാജരായ കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധി 
തൃശ്ശൂർ- 680 002 എന്ന വിലാസത്തിൽ മുകളിൽ 

ക്കു ന്ന താ ണ്. കൂടു തൽ വിവ ര ങ്ങ ൾ ജില്ലാ ഓഫീസ്, 
സൂചിപ്പിച്ച് സമയത്തിന് മുമ്പായി ലഭിക്കേണ്ടതാണ്. 

ഭൂജലവകുപ്പ് കോഴിക്കോട്-20 - ൽ നിന്നും ലഭിക്കുന്നതാണ്. 
2. പ്രവൃത്തി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 

സമയങ്ങളിൽ പൂങ്കു ന്നത്തുള്ള ഓഫീസിൽ നിന്നും 
അറിയാവുന്നതാണ്. 

ജില്ലാ ആഫീസറുടെ കാര്യാലയം, 

- ( ഒപ്പ്) 
3. സർക്കാർ ടെണ്ട റു കളെ സംബ ന്ധിക്കുന്ന എല്ലാ 

കോഴിക്കോട്. 

ജില്ലാ ഓഫീസർ. 
നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 

(ഇൻ ചാർജ്) 


